Kerala Gazette No . 40 dated 8th October 2013 . 
PART I 


Section 


iji 


S 


GOVERN 


കരം സർക 


ക 


" MENT OF 


ം പാർ 


KERALA 


കേരള സർക്കാർ 
നിയമനിർമ്മാണ -( സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 10715 ലെഗ്. സി2 / 2010 / നിയമം. 


2013 മാർച്ച് 5 
തിരുവനന്തപുരം, 

1934 ഫാൽഗുനം 14 . 


കേരള സംസ്ഥാന നിയമസഭയുടെതാഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2013 മാർച്ച് 4 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി . കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2013 - ലെ 13 -ാം ആക് 
2013 - ലെ കേരള ചുമട്ടുതൊഴിലാളി ( ഭേദഗതി) ആക്റ്റ് 
1978- ലെ കേരള ചുമട്ടുതൊഴിലാളി ആക്റ്റ്വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 

- ഒരു 
ആക്റ്റ് 


പീഠിക - 1978 - ലെ കേരള ചുമട്ടു തൊ ഴി ലാളി ആക്റ്റ് ( 1980 - ലെ 2 0 ) 
ഇതി നു ശേഷം കാണുന്ന ആവ ശ്യ ങ്ങൾക്കായി വീണ്ടും ഭേദ ഗതി ചെയ്യു ന്നത് 
യുക്തമായിരിക്കുകയാൽ; 

- ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിനാലാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു: 

- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ആക്റ്റിന് 2013 - ലെ കേരള 
ചുമട്ടുതൊഴിലാളി ( ഭേദഗതി) ആക്ട് എന്ന് പേര് പറയാം. 

(2 ) ഈ ആക്റ്റിലെ 3 - 4 -ം വകുപ്പുകൾ 2009 ജനുവരി 1 -ാം തീയതി 
പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതും ശേഷിക്കുന്ന വകുപ്പുകൾ 2010 ജൂൺ 
14 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതുമാണ്. 


-- 2. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1978 - ലെ കേരള ചുമട്ടുതൊഴിലാളി ആക്ടിലെ 
( 1980 - ലെ 20 ) ( ഇതി നു ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക) 
2 -ാം വകു പ്പിൽ ( കെ ) ഖണ് ഡ ത്തി ന് പ കരം താഴെ പറയുന്ന ഖണ് ഡം 
ചേർക്കേണ്ടതാണ്, അതായത്: 
“( കെ ) ” കുടുംബം “എന്നാൽ, - 

(i) ഭർത്താവ്; 
(ii ) ഭാര്യ; 

| ( iii) നിയ മ പ ര മായി ദത്തെടുത്ത കുട്ടികൾ ഉൾപ്പെടെ 
പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ; 

( iv) മാനസികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ ; 
( v) ആശ്രിതരായ മാതാപിതാക്കൾ; 
( vi) ആശ്രിതരായ അവിവാഹിതരോ വിധവകളോ ആയ പുത്രിമാർ; 

(vii ) ആശ്രിതരായ ശാരീരികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ; 
കൂടാതെ 

(viii ) പൂർണ്ണമായും ആശ്രിതരായ അവിവാഹിതരായ സഹോദരിമാർ, 
എന്നർത്ഥമാകുന്നു . . 


3. 13 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്ടിലെ 13 -ാം വകുപ്പിൽ, ( 2 ) -ാം 
ഉപവകുപ്പ് ( ബി ) ഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത് 

-- “ ( ബിബി) ചുമട്ടു തൊഴിലാളികൾക്ക് 1948 - ലെ ജോലിക്കാരുടെ സ്റ്റേറ്റ് 
ഇൻഷ്വറൻസ് ആക്റ്റ് ( 1948 - ലെ 34 -ാം കേന്ദ്ര ആക്ട്) പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ 
നൽകുന്നതിനും . 


- 4. 24 -ാം വകുപ്പിന്റെ ഭേദ ഗതി. - - പ്രധാന ആക്റ്ററ്റിലെ 24 -ാം വകുപ്പിൽ, 

( എ ) മാർ ജി നൽ ശീർ ഷ ക ത്തിലും പാ രം ഭ വാ ച ക ത്തി ലു മുള്ള 
“ തൊഴിലാളികളുടെ നഷ്ടപരിഹാരം എന്ന വാക്കുകൾക്ക് പകരം “ ജോലിക്കാരുടെ 
നഷ്ടപരിഹാരം എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

( ബി ) “ തൊഴിലാളികളായി” എന്ന വാക്കിനു പകരം “ ജീവനക്കാരായി ” എന്ന 
വാക്ക് ചേർക്കേണ്ടതാണ്; 

- ( സി ) നിലവിലുള്ള വ്യവസ്ഥയോട് താഴെ പറയുന്ന ക്ലിപ്ത നിബന്ധന 
ചേർക്കേണ്ടതാണ്, അതായത് - 

- “എന്നാൽ, 1948 - ലെ ജോലി ക്കാരുടെ സ്റ്റേറ്റ് ഇൻ ഷ്വ റ ൻ സ് ആക്റ്റ് 
(19 48 - ലെ 3 4 –ം കേന്ദ് ആക്റ്റ്) പ്രകാരം ഇൻ ഷ്വർ ചെയ്യ പ്പെ ട്ടിട്ടുള്ള 
ചുമട്ടുതൊഴിലാളികൾക്ക് 1923 - ലെ ജോലിക്കാരുടെ നഷ്ടപരിഹാരം ആക്റ്റ് (1923 - ലെ 
8 -ാം കേന്ദ്ര ആക്റ്റ്) ബാധകമാകുന്നതല്ല. . 


5. 37 -ാം വകു പ്പിന്റെ ഭേദ ഗതി. - പധാ ന ആക്റ്റിലെ 37 -ാം വകു പ്പിൽ 
“ സർക്കാർ ” എന്ന വാക്കിനു പകരം “ ബോർഡ് എന്ന വാക്ക് ചേർക്കേണ്ടതാണ്. 


6. റദ്ദാക്കലും ഒഴിവാക്കലും.: - (1) 2013 - ലെ കേരള ചുമട്ടു തൊഴിലാളി ( ഭേദഗതി) 
ഓർഡിനൻസ് ( 2013- ലെ 12) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു. 

(2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദ ഗതി ചെയ്യ പ്പെട്ട പ്രധാന ആക്റ്റിൻകീ ഴിൽ ചെയ്ത തോ ചെയ്ത തായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടുത്തതോ എടുത്തതായി 
കരു ത പ്പെ ടു ന്നതോ ആയ ഏതെ ങ്കിലും നട പ ടിയോ ഈ ആക്റ്റ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻകീഴിൽ ചെയ്തു തായോ എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ) 


എസ്. ഗിരിജാദേവി, 
അഡീഷണൽ സെക്രട്ടറി, 

നിയമവകുപ്പ്. 


